Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N ) /634/ 2012 -14 


GOVERN 
8 


ം 


ക 


ള സർക് 


NMENT OF 


ാർ. . . 
KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 30 
30th September 2014 

1190 കന്നി 14 
14th Kanni 1190 
1936 ആശ്വിനം 8 
8th Aswina 1936 


Vol. III 


No, I 38 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ജി . റ്റി./ 341/ 2014 . 

2014 സെപ്റ്റംബർ 4. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജലവകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെ പറയുന്ന പവ്യ ത്തി കൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ/ സ്ഥാപനങ്ങളിൽ നിന്നും മൽസരാടി 
സ്ഥാ ന ത്തിലുള്ള പവ്യ ത്തി യുടെ പേരെഴുതി മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറ ത്തിന്റെ വില കമനമ്പർ 1 - ന് 
900 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 700 + വാറ്റ്, ക്രമനമ്പർ 3- ന് 
600 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
- സമയവും - 1- 10 - 2014 , 10 മണി മുതൽ. 


ദർഘാസ് വിൽപ്പന അവ സാ നിക്കുന്ന തീയതിയും 
സമയവും 8- 10 -2014, 1 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
8 - 10 -2014, 3 മണി വരെ. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 
വിവരവും അടങ്കൽ തുകയും 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 8- 10 - 2014, 
4 മണി. 


10 ,900 


-- 42/ 2014- 15 - ദേശമംഗലം പഞ്ചായത്തിൽ പല്ലർച്ചിറ 

കോളനിക്കു വേണ്ടി ചെറുകിട കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുക- 4,35,000 
43/ 2014 - 15 - കൈപ്പറമ്പ്പഞ്ചായത്ത് വാർഡ് 
8 - ൽ മെലാം കുളം കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുക - 3, 50 , 000 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 - 11 -2014. 


2 


മറ്റ് വ്യവസ്ഥകൾ 


8 ,750 


3 44 / 2014- 15 - പറപ്പൂക്കര പഞ്ചായത്തിൽ ആലത്തൂർ 

3 സെന്റ് കോളനിയിൽ ചെറുകിട കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കുക-- 2,97,000 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി. ഒ., 
തൃശ്ശൂർ- 680 002 എന്ന വിലാ സ ത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


7 ,450 


Gaz . No . 38/ 2014/DTP ( GWD ). 


271 


110 


KERALA GAZETTE 


[PART III 


2 . പ്രവൃത്തി സംബ ന്ധിച്ച് കൂടു തൽ വി വ ര ങ്ങൾ 

പൂങ്കുന്നത്തുള്ള ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു ക ളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമനമ്പർ 1 - ന് 
700 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 400 + വാറ്റ്. 

- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും- 4- 10- 2014 , 10 മണി മുതൽ. 


ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
8 - 10 -2014, 1 മണി വരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും -- 
8 - 10 - 2014 , 3 മണി വരെ. 


5. ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെ ങ്കിലും 
കാര ണ വശാൽ അവധി ദിവസമാകുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തു തന്നെ ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8 - 10 - 2014 , 
3 .30 മണി. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 - 11-2014. 


-- മറ്റ് വ്യവസ്ഥകൾ 


ജില്ലാ ആഫീസ്, 
ഭൂജലവകുപ്പ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., 
തൃശ്ശൂർ- 680 002. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലു . കെ .എൻ.ആർ./ 428/2014. 2014 സെപ്റ്റംബർ 3. 

കേരള ഗവ ർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ് കണ്ണൂർ 
ജില്ലാ ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാ ന 
ത്തിലുള്ളതും പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവച്ചതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 
| കമ 

ദർഘാസ് നമ്പരും ജോലിയുടെ നിരതദ്രവ്യം 
നമ്പർ 

വിവരവും അടങ്കൽ തുകയും 
- 1 46 /2014 -15 - കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥല 

ങ്ങളിൽ കുഴൽക്കിണർ നിർമ്മാണം - 3,12, 000 7 ,800 
- 47 / 2014 - 15 - കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം 
വ യ ക ര ഗ്രാമ പഞ്ചാ യ ത്തിലെ വിവിധ 
സ്ഥലങ്ങളിൽ കുഴൽക്കിണർ നിർമ്മാണം - 
- 1,77, 000 

4,500 


- 1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, രണ്ടാം നില , അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, 
കണ്ണൂർ എന്ന മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 

സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽനിന്നും 
- അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാ ന ങ്ങ ളെടു 
ക്കു ന്ന തി നു ളള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്തു തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


2 


ജില്ലാ ആഫീസ്, 
ഭൂജലവകുപ്പ്, 
രണ്ടാം നില , അഡീഷണൽ 
സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


272 


